Kerala Gazette No. 5 dated 29th January 2008 . 
PART III 


IRRIGATION DEPARTMENT 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 24 / 08. 


2008 ജനുവരി 9. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ് 
ദർഘാസ് തീയതി- 5 -2 -2008 . 
കരാറുകാരുടെ യോഗ്യത - സിയും ഉപരിയും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം. 


- കൊല്ലം ചെറുകിട ജല വിഭവ വിഭാഗം, അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള ഗവർണ്ണർക്കുവേണ്ടി 
താഴെ പറയുന്ന പവ്യ ത്തി കൾക്ക് കേരള ജല വിഭവ 
വകു പ്പിലോ പൊതു മ രാ മത്ത് വകു പ്പിലോ ര ജി സ്റ്റർ 
ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മൽസര 
സ്വഭാവമുള്ളമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 
നാല് മാസം വരെ ആയിരിക്കും. 


| ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

- രൂപ 


6 ,250 


- ദർ ഘാസ് പമാ ണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഉച്ചയ്ക്ക് 
ഒരുമണിവരെ നിശ്ചിത വിലയും മറ്റും ഒടുക്കി രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർ ഘാ സു ക ളുടെകൂടെ അമ്പത് ( 50 ) രൂപയുടെമുദ 
പ്രതത്തിൽ നിർദ്ദിഷ്ട ഫോറത്തിൽ ഒരു പ്രാഥമിക കരാർ 
സമർപ്പിക്കേണ്ടതാണ്. തൊഴിലാളി സഹകരണ സംഘങ്ങൾ 
സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം സഹ ക ര ണ സംഘം 
ജോയിന്റ് രജി സ് ടാറിൽ നിന്നും വാങ്ങിയ യോഗ്യതാ 
സർട്ടിഫിക്കറ്റും അസിസ്റ്റന്റ് രജിസ്ട്രാർ മേലൊ പ്പ് വച്ച് 
ടി തൊഴിലാളി സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള 
എല്ലാ വർക്കുകളുടെയും വിശദവിവരങ്ങൾ, എടുക്കാവുന്ന പണി 
ക ളുടെ സാമ്പ ത്തിക പരിധി മുത ലാ യ വ അട ങ്ങിയ 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാ ണ് . 1959 - ലെ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിയമത്തിന്റെ 8( 3 ) വകുപ്പ് 
അനുസരിച്ച് പ്രസ്തുത പണിയുടെ മൊത്തം ചെലവിന്റെ 
ഒരു ശത മാനം നിർമ്മാണ തൊഴി ലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകു വാൻ ബാദ്ധ്യസ്ഥ നാ ണ് . ദർഘാസ് 
പ്രമാണങ്ങൾക്ക് അടച്ച തുക യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല . നിരതദ്രവ്യം കൊല്ലം ചെറുകിട 
ജല സേ ച ന വിഭാഗം അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എ ബി നീ യർക്ക് മാറ്റി എടു ക്ക ത്തക്ക രീതി യിൽ 
വാങ്ങേ ണ്ട തും പവ ത്തി യുടെ പേര് എഴുതേണ്ട തും 
ദർഘാ സി നൊപ്പം സമർപ്പി ക്കേ ണ്ട തു മാ ണ്. പൂരിപ്പിച്ച് 
ദർ ഘാ സു കൾ പവ്യ ത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ദർഘാസ് ദിവസം 
വൈകുന്നേരം നാല് ( 4) മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 4. 30 മണിക്ക് അ സി സ്റ്റന്റ് എക് സി ക്യൂട്ടീവ് 
എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്.ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം 
അവധി പ്രഖ്യാ പിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4.30- ന് തുറക്കുന്നതുമാണ്. 
- ഇന്ദിരാ വികാസ്പ്രതം നിരതദ്രവ്യമായി സ്വീകരിക്കു 
ന്ന ത ല്ല . ജ ല വി ഭവ വകു പ്പി ലെയും പൊതു മ രാ മത്ത് 
വകുപ്പിലെയും ദർഘാസുകളെ സംബന്ധിക്കുന്ന നാളിതുവരെ 
യുള്ള മറ്റെല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമാണ്. 


7 ,500 


1 1/ റ്റി .ആർ. പി . - ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 

വാർഡ് നമ്പർ 8 - ൽ കൊച്ചു വീട്ടിൽ 
കൃഷ്ണന്റെ വീടിനടുത്തുനിന്നും റ്റി .എസ്. 
ക നാ ൽ വ ര ഓട നിർ മ്മാ ണം 
രൂപ് 2.50 ലക്ഷം 
2 2 / റ്റി . ആർ. പി . ടി വാർഡ് നമ്പർ 8 - ൽ 
പുതുപ്പറമ്പിൽ വീട് പടിഞ്ഞാറ്വശംമുതൽ 
കിഴക്കോട്ട് റ്റി. എസ്. ക നാ ൽ വ ര ഔട 

നിർ മ്മാ ണം - രൂപ 3 ലക്ഷം 
3 3/ റ്റി . ആർ. പി . ടി വാർഡ് നമ്പർ 9 - ൽ 
നടയിൽ തെക്കതിൽ വീട് മുതൽസുബ്രഹ്മണ്യ 
സ്വാമി ക്ഷേത്രം വരെ ഓട നിർമ്മാണം - 
രൂപ് 2 . 50 ലക്ഷം 
4 4/ റ്റി . ആർ. പി . ടി വാർഡ് നമ്പർ 12 - ൽ 

മെയിൻ റോഡ് (കുന്നശ്ശേരിൽ) മുതൽ 
റ്റി .എസ്. ക നാ ൽ വരെ ഓട നിർമ്മാണം - 
രൂപ 3 ലക്ഷം 
5 5/ റ്റി . ആർ. പി . ടി വാർഡ് നമ്പർ 13 - ൽ 
എൽ. പി .എസ്.- ന് കിഴക്കുവശം മുതൽ റ്റി .എസ്. 
കനാൽവരെ ഓട നിർമ്മാണം - രൂപ 3 ലക്ഷം 
6 / റ്റി. ആർ. പി . ടി വാർഡ് നമ്പർ 15 - ൽ 
കിണറ്റിൻകര വീട് മുതൽ റ്റി.എസ്. കനാൽ വരെ 
ഓട നിർമ്മാണം - രൂപ 2 ലക്ഷം 
7 7/ റ്റി. ആർ. പി. ടി വാർഡ് നമ്പർ 3- ൽ 
പുന്നമൂട്ടിൽ മുതൽ മണ്ണൽതോട് വരെ 
ഓട നിർമ്മാണം - രൂപ 3 ലക്ഷം 


6,250 


7 ,500 


7 ,500 


5, 000 


7 ,500 


8 8/ റ്റി . ആർ. പി . ടി വാർഡ് നമ്പർ 7 - ൽ ഇട 
മണേൽ മുതൽ റ്റി.എസ്. കനാൽ വരെ ഓട 
നിർമ്മാണം - രൂപ് 3 ലക്ഷം 


( ഒപ്പ്) 
അസി. എക്സിക്യൂട്ടീവ് 

- അസി. എക്സിക്യൂട്ടീവ് 
- എഞ്ചിനീയറുടെ കാര്യാലയം, 

എഞ്ചിനീയർ. 
ചെറുകിട ജലസേചന വിഭാഗം, കൊല്ലം. 


- 7,500 


പുനർ ദർഘാസ് പരസ്യം 


( 2 ) 


നമ്പർ ഡി . ബി - 3/ 2007. 


2008 ജനുവരി 9. 


കേരളാ ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 
വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് 8 - 2 - 2008 - ന് വൈകുന്നേരം 3 . 30 വരെ 
നിശ്ചിത യോഗ്യതയുള്ള രജിസ്റ്റർചെയ്തിട്ടുള്ള കരാരുകാർ 
നിലവിലുള്ള ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള 
അംഗീകൃത തൊഴിലാളി സഹ ക ര ണ സം ഘ ങ്ങ ൾ 
എന്നിവരിൽ നിന്നും ഓരോ പ്രവൃത്തികളുടെ പേരുവിവരം 
(പത്യേകം പ്രത്യേകം രേഖ പ്പെ ടുത്തി മുദ്രവച്ചിട്ടുള്ള 
കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊ 
ള്ളു ന്നു . അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം അധി കാ ര പ്പെടു 
ത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കാരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
അന്നേദിവസം അവധിയായാൽ അടുത്തദിവസം ദർഘാസുകൾ 
സ്വീക രി ക്കു ന്നതും തുറ ക്കു ന്ന തു മാ യി രി ക്കും . മറ്റു 
നിബന്ധനകൾക്ക് മാറ്റമില്ല . 


7 71/ ഇഇ/ 2007 -08- പ്രകൃതിക്ഷോഭം - 2007 - 08 
അമ്പലപ്പുഴ തെക്ക്പഞ്ചായത്തിൽ സി. പി. സ്റ്റോൺ 
4989 - നും 4990 - നും ഇടയിൽ കോമന 
ഫിഷിംഗ് ഗ്യാപ്പിൽ 35 മീറ്റർ നീളത്തിൽ 
കടൽക്ഷോഭം തടയുന്നതിനുള്ളമുൻകരുതൽ 
നടപടികൾ - രൂപ 1 ലക്ഷം 

2 ,500 
- 8 72 / ഇഇ / 2007 - 08 - - ആലപ്പുഴ മുനിസിപ്പാ 

ലിറ്റിയിൽ തിരുമല വാർഡിൽ വീട്ടുനമ്പർ 
512 മുതൽ പടിഞ്ഞാട്ട് തത്തംപള്ളി 
കായലിന്റെ തീര സംരക്ഷണ പണികൾ - 
രൂപ 5 ലക്ഷം 

12, 500 
ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 1, 4 ഇവയ്ക്ക് 
രൂപ 700 + വി. നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 

- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 7 - ന് 45 
ദിവസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കരാരുകാരുടെ തരംതിരിവ് " സി മുതൽ മുകളിലോട്ട്. 
- ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
തീയതിക്ക് 7 ദിവസം മുമ്പ് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും 
അതാത് ജോലിക്ക് നിശ്ചയിച്ചി രി ക്കുന്ന ദ ർ ഘാ സ് 
സ്വീക രിക്കുന്ന അവസാന തീയതിയുടെ തലേദിവസം, 
7 - 2 - 2008 - ന് വൈകുന്നേരം 4 മണി വരെ ലഭിക്കുന്നതാണ്. 
നി ശ്ചിത വില ( മ ട ക്കി ക്കൊ ടു ക്കു ന്ന ത ല്ല ) രൊക്കം 
പണ മാ യോ , മണി യോർ ഡ റായോ രേഖാമൂലം അടച്ച് 
അപേ ക്ഷിച്ചാൽ ദർഘാ സു കൾ ലഭി ക്കു ന്ന താ ണ് . 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഉറ പ്പി ക്കു ന്ന തിനുള്ള കാലാ വധി 4 മാസം ആകു ന്നു . 

തൊ ഴി ലാളി സഹ ക ര ണ സം ഘ ങ്ങൾ ഓരോ പവ്യ ത്തി 
കൾക്കുമുള്ള യോഗ്യതയെ സംബ ന്ധിച്ചും പസ്തുത 
സഹകരണസംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവൃത്തികളെ സംബ 
ന്ധിച്ചും രജി സ് ടാ റുടെ സർട്ടിഫിക്കറ്റ് ഹാജ രാ ക്കേ 
ണ്ട താ ണ് . ദർഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള 
ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

- രൂപ 
- ( 1) 

(2) 
1 65 / ഇഇ / 2007 - 08 - - സുനാമി പുനരധിവാസ 
പദ്ധതി- അ രൂർ നിയോജകമണ്ഡലത്തിൽ 
സി . പി . 4366 - നും 4365 - നും ഇടയ്ക്ക് 119 മീറ്റർ 
നീളത്തിൽ കടൽഭിത്തിയുടെ പുനരുദ്ധാരണം - 
രൂപ് 13 .70 ലക്ഷം 

34,250 
2 66/ ഇഇ/ 2007 - 08 - പ്രകൃതിക്ഷോഭം - തോട്ടപ്പള്ളി 
യിലെ സി. പി. സ്റ്റോൺ 5068 - ൽ നിന്നും 17 മീറ്റർ 
തെക്ക്മാറി വടക്കോട്ട് ഫിഷിംഗ് ഹാർബറിന് 
വടക്കു വശം തകർന്ന കടൽ ഭിത്തിയുടെ 
പുറകുവശം 95 മീറ്റർ നീളത്തിൽ അടിയന്തിരമായി 
ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ( ചെയിനേജ് 
17 മീറ്റർ മുതൽ 112 മീറ്റർ വരെ) റീച്ച്- 1 
രൂപ 5 ലക്ഷം 

12 ,500 
3 67/ ഇe/ 2007- 08 ടി ടി സി . പി. സ്റ്റോൺ 5068 - ൽ 
നിന്നും 17 മീറ്റർ തെക്ക് മാറി വടക്കോട്ട് ഫിഷിംഗ് 
ഹാർബറിന് വടക്കുവശം തകർന്ന കടൽ ഭിത്തിയുടെ 
പുറകുവശം 97 മീറ്റർ നീളത്തിൽ അടിയന്തിരമായി 
ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ (ചെയിനേജ് 
117 മീറ്റർ മുതൽ214 മീറ്റർ വരെ) റീച്ച്- 2 - 
രൂപ് 5 ലക്ഷം 

12 ,500 
4 68 / 2 / 2007-08 കോമനയിൽ സി . പി. സ്റ്റോൺ 
4991 - നും 4989 - നും ഇടയിൽ സി . പി. സ്റ്റോൺ 
4991 - ന് 55 - ന് വടക്ക് മാറി വടക്കോട്ട് 
110 മീറ്റർ നീളത്തിൽ കടൽഭിത്തിയുടെ 
പുനരുദ്ധാരണം- രൂപ 15 ലക്ഷം 

37 ,500 
5 69/ ഇഇ/ 2007-08 - ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 

കരളകം വാർഡിൽ കണ്ണാടിച്ചിറ തോടിന്റെ 
ഇരു കരകളുടെയും തീര സംരക്ഷണ പണികൾ - 
രൂപ 5 ലക്ഷം 

12 ,500 
70 / ഇഇ)/2007 -08 - പ്രകൃതിക്ഷോഭം - 2007 - 08 
തോട്ടപ്പള്ളി മാത്തേരി ജംഗ്ഷനു സമീപം 
സി . പി . സ്റ്റോൺ 5061 - നും 5062 - നും 
ഇടയിൽ 25 മീറ്റർ നീളത്തിൽ ഫിഷിംഗ് 
ഗ്യാപ്പ് അടയ്ക്കുക- രൂപ 4.25 ലക്ഷം 

10 ,650 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ഇറിഗേഷൻ ഡിവിഷൻ, ആലപ്പുഴ. 


TENDER NOTICE 
No. DB-1/2007- 08. 

9th January 2008. 
The Assistant Executive Engineer, Minor Irrigation 
Sub division , Mulanthuruthy for and on behalf of the 
Governor of Kerala , invite complete sealed tenders from 
registered eligible contractors for the following works upto 
3 p . m . on or before the date specified . Tender will be 
opened at 3 .30 p . m . on the same day in the presence of 
the contractors present by the Assistant Executive 
Engineer or the officer authorized by him . 


SL. 
No . 


Tender No. and Name of 

work with PAC 


EMD 
Rs. 


( 3 ) 


2 ,500 


3 ,375 


( 2) 
4 / 2 0 07 - 08 - ടി നമ്പർ 3 എൽ. എ . 

സ്കീമിന്റെ ടി - -രൂപ 1,00,000 
5 5 / 2 0 0 7 - 08 - ടി നമ്പർ 4 എ ൽ . എ . 
- സ്കീമിന്റെ ടി - - രൂപ 1,35, 000 
6 / 2007 - 08 - പി . എം . രാമമംഗലം പഞ്ചായ 
ത്തിൽ കീഴ്ചമുറി എൽ. ഐ . സ്കീമിന്റെ 

ടി രൂപ 1, 00 ,000 
7 7 / 2007- 08 - പി . എം . രാമമംഗലം പഞ്ചായ 

ത്തിൽ മാമലശ്ശേരി എൽ. ഐ . സ്കീമിന്റെ 
ടി - - രൂപ 1,95, 000 


6 


2 ,500 


- 4, 875 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . 
ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതി- - 14 - 2 - 2008. 
കാലാവധി - 4 മാസം. 

ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ നാലു മാസം വരെയാകുന്നു . കേരള പൊതുമാരാത്ത് 
വകുപ്പിലേയും ജലവിഭവ വകുപ്പിലേയും ദർഘാസുകളെ 
സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


1 1 /2007- 08 -PM - Urgent protection works to 

the main canal and C — Canal of Piravom 
LI Scheme in Piravom Panchayath 
Rs. 3,00, 000 

7,500 
2 2/ 2007-08 -PM -- Annual Maintenance of 

Ramamangalam No. ILI Scheme in Ramamangalam 
Panchayath - Rs. 90 ,000 

2 ,250 
3 3/ 2007- 08 _ D . No, II LI Scheme in 

Ramamangalam Panchayath --Rs. 1, 70 ,000 4,250 
4 4/ 2007 - 08 _ Dം . No. III LI Scheme in 

Ramamangalam Panchayath - Rs. 1,00,000 2,500 
5 5/ 2007 - 08 - Do. No. IV LI Scheme in 

Ramamangalam Panchayath - Rs. 1 ,35,000 - 3 ,375 
6 6 / 2007 - 08 - PM - Annual maintenance of 

Kizhumuri LI Scheme in Ramamangalam 
Panchayath - Rs. 1, 00 ,000 

2 , 500 
7 7/2007 - 08 -PM -- Annual Maintenance of 
Mamalassery LI Scheme in Rama 
mangalam Panchayath Rs. 1,95,000 

4,875 
Cost of tender forms— Rs. 400 + S. T. 
Last date of receipt of tender - 14- 2-2008. 
Period of completion — 4 months. 

The firm period of the tenders will be four months 
from the date of opening of the tenders . All other 
conditions are same as those current in Kerala PWD / 
Water Resources Department and further all other details 
and information of tenders can be obtained from the 
office of the undersigned in working days. 

കേരള ഗവർണ്ണർക്കുവേണ്ടി മുളന്തുരുത്തി ചെറുകിട 
ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കു വേണ്ടി നിശ്ചിത 

യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
താഴെപ്പറയുന്ന ദിവസം വൈകുന്നേരം 3 മണിവരെ 
ദർ ഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 3 .30 - ന് അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എൻജീനീയറോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് നമ്പരും 

നിരത 
കമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


(Sd.) 
Assistant Executive Engineer. 


Mulanthuruthy. 


ദർഘാസ് പരസ്യം 


നമ്പർ ടി .എൻ. 04 / 2007 - 08. 


2008 ജനുവരി 10 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി കേരള സംസ്ഥാന ജലവിഭവ 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ ഇടതുകര 
കനാൽ സബ് ഡിവിഷൻ, പാലക്കാട് താഴെപ്പറയുന്ന 
(പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് സംബന്ധമായി ജലവിഭവ വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ദർഘാസ് പ്രമാണങ്ങൾ ദർഘാസ് ദിവസം 1 മണിവരെ 
ലഭിക്കുന്നതാണ്. 
ദർഘാസ് നമ്പരും 

നിരത 
കമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
- നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
1 116 / 2007 - 08 - മലമ്പുഴ പദ്ധതി- ഇടതു പ്രധാന 

കനാൽ - കിണാശ്ശേരി ബ്രാഞ്ച് കനാലിന്റെ 
ചെയിനേജ് 0 / 200 കി . മീറ്ററിനും 0/ 300 
കി . മീറ്ററിനും ഇടയിലുള്ള നിലവിലുള്ള 

ഡാപ്പിന്റെ അടിയന്തിര സംരക്ഷണവും 
അറ്റകുറ്റ പ്രവൃത്തികളും രൂപ 2,00,000 

5, 000 
117 / 2007 - 08- ടി ഇടത്തറ ശാഖാ കനാലിന്റെ 
ചെയിനേജ് 8 / 300 കി. മീറ്ററിനും 8 / 400 
കി . മീറ്ററിനും ഇടയിലുള്ള ശോചനീയാ 
വസ്ഥയിലുള്ള ഭാഗത്തിന്റെ സംരക്ഷണ 
പ്രവൃത്തികൾ - രൂപ 2,00,000 

5, 000 
118/ 2007 -08 - ടി എരിമയൂർ ശാഖാ കനാലിന്റെ 
ചെയിനേജ് 1/ 050 കി . മീറ്ററിനും 1/ 150 
കി . മീറ്ററിനും 4 / 550 കി . മീറ്റിറിനും 
4 / 650 കി . മീറ്ററിനും ഇടയിൽ ഒലിച്ചു 
താഴ്ന്നുപോയ കനാൽ ബണ്ടിന്റെ അടിയന്തിര 
ടി - - രൂപ 68,000 


രൂപ് 


(2) 


1/ 2007 - 08 - പി . എം . പിറവം പഞ്ചായത്തിലെ 
പിറവം എൽ. ഐ . സ്കീമിന്റെ മെയിൻ 
കനാലിന്റെയും സി കനാലിന്റെയും അറ്റകുറ്റ 
പണികൾ - രൂപ 3,00 ,000 

7 , 500 
2 2 / 2007 - 08 - പി . എം . രാമമംഗലം പഞ്ചായ 

ത്തിൽ രാമമംഗലം നമ്പർ എൽ. ഐ . 
സ്കീമിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ - 2,500 

രൂപ 90 ,000 
- 3 3 / 2 0 0 7 - 0 8 - ടി ന മ്പ ർ 2 എ ൽ . എ . 
- സ്കീമിന്റെ ടി - രൂപ 1,70,000 

4 ,250 


1,700 


(1) 


( 2) 


( 3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വി. നി . 

കാലാവധി-- കമനമ്പർ 1, 2 എന്നിവയ്ക്ക് 2 മാസം, 
ക്രമനമ്പർ 3 - ന് 1 മാസം. 


- 1,500 


നിബന്ധനകൾ 


1,700 


6 6/ 

എഇ/2007- 08 വർഷത്തെ ഇരിങ്ങല്ലൂർ ലിഫ്റ്റ് 

ഇറിഗേഷൻ സ് കീമിന്റെ ടി - രൂപ 57,000 
7 7/ എഇഇ / 2007 - 08 - വർഷത്തെ തെക്കേപാടം 

എൽ. ഐ . സ് കീമിന്റെ ടി - - രൂപ 65,000 
8/എഇ/2007-08 വർഷത്തെതൃക്കുളംലിഫ്റ്റ് 

ഇറിഗേഷൻ സ് കീമിന്റെ ടി - രൂപ 66 ,000 
- 9 9/എഇഇ/ 2007- 08 വർഷത്തെ കൂരിയാട് ലിഫ്റ്റ് 

ഇറിഗേഷൻ സ് കീമിന്റെ ടി - രൂപ 56,000 
10 10 / എഇഇ)/ 2007 - 08 - വർഷത്തെ വാഴക്കാട്ട് 

ലിഫ്റ്റ് ഇറിഗേഷ ൻ സ് കീമിന്റെ ടി 
രൂപ 30,000 


1 ,700 


ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു. 
ദർഘാസ് ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന നിരക്ക് അക്കത്തിലും 
അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതുമാകുന്നു . ഈ 
പ്രവൃത്തികൾക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാരംഭ കരാർകൂടി വയ്ക്കേണ്ടതു 
മാകുന്നു . നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ ഏതുസമയവും മാറ്റത്തക്കവിധത്തിൽ 
അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 

ദർഘാസുകൾ ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 
മണി വരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ ഉച്ചകഴിഞ്ഞ് 4 മണിവരെ സ്വീകരിക്കുന്നതും 4.30 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 6 - 2- 2008. 


- 1, 400 


800 


11 


11/എഇ/ 2007 - 08 വർഷത്തെ ചെകുത്താൻകുണ്ട് 
ലിഫ് റ്റ് ഇറിഗേഷ ൻ സ് കീമിന്റെ ടി 
രൂപ 2 , 89,000 


7 ,300 


12 12 /എഇഇ/ 2007 - 08 - വർഷത്തെ തിരുന്നാവായ 

ലിഫ് റ്റ് ഇറിഗേ ഷ ൻ സ് കീമിന്റെ ടി 
രൂപ 98,000 


2 ,500 


13 13 | എ ഇ ഇ / 2 0 07 - 08 - വർഷത്തെ കമുക് 

ലി ഫ് റ്റ് ഇറിഗേഷൻ സ് കീമിന്റെ ടി 
രൂപ 70 ,000 


1, 800 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പാലക്കാട്. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 11- ന് രൂപ 
400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 150 + വാറ്റ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി 1 /18 / 2008. 


2008 ജനുവരി 8 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി പരപ്പനങ്ങാടി ജലസേചന 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കു വേണ്ടി അംഗീകത 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ 7 -2 - 2008 - ന് വൈകുന്നേരം 3 മണി വരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . നിശ്ചിത ദിവസം അവധിയാകുന്നപക്ഷം 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയങ്ങളിൽ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
ദർഘാസ് നമ്പരും 

നിരത് 
ക്രമ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


- ദർഘാസ് സംബന്ധമായ വിശദ വിവരങ്ങൾ ഈ 
കാര്യാലയത്തിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവു 
ന്നതാണ്. ദർഘാസ് ദിവസത്തിന്റെ ഏഴു ദിവസം മുൻപ് 
ദർഘാസ് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിഓർഡർ ആയോ അയച്ച് 
രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ കൂടെ 50 രൂപയുടെ 
മുദ്രക്കടലാസിൽ നിശ്ചിത ഫോറത്തിലുള്ള പ്രാഥമിക ഉടമ്പടി 
- വയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ജലസേചന 

പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകൃത കരാറുകാർക്ക് മാത്രമേ 
ലഭിക്കുകയുള്ളു. അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതു 
മാകുന്നു . അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറെ 
അധികാരപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് വകുപ്പുമായി 
രേഖപ്പെടുത്തി സ്റ്റാമ്പൊട്ടിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഇന്ദിരവികാസത നിരതദ്രവ്യമായി യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 
3. 30 - ന് ഹാജരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തിയ മറ്റു ഉദ്യോഗസ്ഥനോ തുറക്കുന്നതാണ്. 


( 1) 


(2 ) 


- 1 


1 / 


700 


1/എഇഇ / 2007 -08 വർഷത്തെ വെഞ്ചാമിഎൽ. ഐ . 

സ് കീമിന്റെ വാർഷിക അറ്റകുറ്റപ്പണി 
രൂപ 72 ,000 

1, 800 
2 2/എഇ/2007 -08 വർഷത്തെഉള്ളണംഎൽ. ഐ . 

സ് കീമിന്റെ ടി - രൂപ 26,000 
3 3/എഇ/ 2007 - 08 വർഷത്തെ കൊളപ്പുറം ലിഫ്റ്റ് 

ഇറിഗേഷൻ സ് കീമിന്റെ ടി - രൂപ 46,000 
4 4 /എഇ/2007 - 08 വർഷത്തെ വലിയോറ ലിഫ്റ്റ് 

- ഇറിഗേഷൻ സ് കീമിന്റെ ടി - രൂപ 49,000 1,300 
5 5/എഇഇ /2007 -08 -- വർഷത്തെ മുള്ളൻകുഴി 
- എൽ. ഐ . സ് കീമിന്റെ ടി - രൂപ 51,000 - 1, 300 


1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി നിയമത്തിലെ 
വ്യവസ്ഥകളും പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


1 , 200 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പരപ്പനങ്ങാടി. 


TENDER NOTICE 


14 


12,500 


12 ,500 


16 


12,500 


SI . 


10 ,000 


10,000 


19 


55 /2007 - 08 — Improvements to Desom 
West LI Scheme near pump house 
( South branch ) Rs. 5 ,00,000 
56 /2007-08 — Improvements to Uliyannoor 
LI Scheme in Kadungalloor Panchayath — 
Rs. 5, 00,000 
57 /2007 - 08 — Improvements to West 
Kadungalloor branch canal of Kadungalloor 
LI Scheme - Rs. 5,00 ,000 
58 /2007 -08 — Improvements to Vellaramugal 
LI Scheme in Rayamangalam Panchayath — 
Rs. 4 ,00,000 
59/2007 -08 — Improvements to Vazhakku 
lathuchira LI Scheme— Rs . 4 ,00 ,000 
60 /2007 -08 — Side protection works to 
Karimpanathodu near Nilappanathazham 
Nilam upstream of Mattappanathu cross 
bar in Ward No . I of Palakkuzha 
Panchayath — Rs. 4,00 ,000 
61/2007-08 — Maintenance of Keezhumuri 
LI Scheme and pump house in 
Ramamangalam PanchayathRs . 6 ,55 ,000 
62/2007-08 — Urgent improvement works to 
Kalampoor South LI Scheme in Piravom 
Panchayath Rs. 4 ,00 ,000 
63/2007-08 — Urgent Improvement works 
to the canal of Kakkad LI Scheme 
including the maintenance of pump 
house in Piravom Panchayath Rs. 7,00 ,000 
64/ 2007 - 08 - Rectification works to 
Puthuppady LI Scheme— Rs. 5,00 ,000 


10,000 


20 


16,400 


21 


4 


10 ,000 


No. DB - 1 /97 . 

8th January 2008 . 
The Executive Engineer, Minor Irrigation Division, 
Ernakulam , Kakkanadu , Kochi- 30 for and on behalf of the 
Governor of Kerala invited competitive sealed tenders form 
registered eligible contractors for the following work upto 
4 .00 p . m . on or before the date specified . Tender will be 
opened at 4 . 30 p . m . on the same day in the presence of 
the contractors present by the Executive Engineer or the 
officer authorized by him . 
Tender No . and 

EMD 
No . Name of work with PAC 

Rs. 
(2 ) 
1 42 /2007- 08 — Annual Maintenance of 

Pampakkuda Relift LI Scheme 
Rs. 4 ,05, 000 

10, 150 
43 /2007-08 — Protecting the sides of 
Mangattuthazham Konoththazham Thodu 
including constructing VCB in Ward 
No. 6 of Chottanikkara Panchayath 
Rs. 4 ,00 , 000 

10,000 
44 /2007-08 — Urgent side protection works 
to Edavangapadam Thodu and providing 
a cover slab in Ward No. 17 of 
Muvattupuzha Municipality - Rs. 4 ,00,000 10, 000 
45 /2007 -08 — Side protection works to 
Purappuzha Thodu at Marika Vadakke 
Padavu Mundakan Padasekharam near 
Puthenpally bridge in Palakkuzha 
Panchayath — Rs. 6 ,00 ,000 

15,000 
46 / 2007 - 08 — Improvement works to 
Edampadam Moozhikkal Thodu in Ward 
No. II of Udayamperoor Panchayath 
Rs. 6 ,00 ,000 

15 ,000 
47 /2007 -08 — Urgent maintenance of 
Kudumbanadu LI Scheme in Poothrikka 
Panchayath — Rs. 5 ,00 ,000 

12,500 
48/ 2007 - 08 — Construction of leading 
channel and VCB in Kannamkerythazham 
in Amballoor Panchayath — Rs. 5 ,45 ,000 13 ,650 
49/2007 -08 — Side protection works to 
Palakkuzha Karimpanathodu upstream of 
Kappipalli VCB from Vallithadam to 
Kuruvelithazham in Palakkuzha 
PanchayathRs. 5 , 00 ,000 

12 ,500 
50 / 2007 -08 — Urgent repairs to Maradu 
Kundannoor bund sluice — Rs. 2 ,00,000 5,000 
51 /2007 - 08 — Improvements to Kayanadu LI 
Scheme— Rs. 4 ,00 ,000 

10 ,000 
52/2007 -08 — Rectification works Kandampuzha 
LI Scheme — Rs. 5,00 ,000 

12 ,500 
53 / 2007 -08 — Urgent rectification works to 
Kuttipuzha No . II LI Scheme (Reach in 
canal 500 m . to 900 m . - Rs. 6 ,00 ,000 15 ,000 
54 / 2007 -08 — Improvements to main canal 
of Thiruvilamchuzhy LI Scheme near 
Koothungal road and for Vallom branch 
canal at Parappuram Rs. 6 , 00 ,000 

15 .000 
Gaz . No. 5 /2008/DTP. ( Irrigation ) 


22 


17 ,500 


23 


12 ,500 


Cost of tender form — Rs. 700 + ST for Sl. Nos. 20 and 
22 , Rs. 400 + ST for all others . 

Last date and time of receipt of tender — For Sl. Nos. 
1 to 6 on 5 - 2 - 2008 , Sl. Nos . 7 to 11 on 6 - 2 - 2008 , 
Sl. Nos. 12 to 18 on 7 - 2 - 2008 , Sl. Nos . 19 to 23 on 
12 - 2- 2008. 


Period of completion — 1 month for Sl. No. 1 and 6 
months for all others . 

The firm period of the tenders will be four month 
from the date of opening of the tenders. All other 
conditions are same as those current in Kerala PWD /Water 
Resources Department and further all other details and 
information of tenders can be obtained from the office of 
the undersigned in working days . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും താഴെപ്പറയുന്ന ദിവസം 
വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം വൈകുന്നേരം 4. 30 - ന് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോ ഗ സ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


- (1) 


- 1 


15 


20 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ 
- ( 2) 
42 / 2007 - 08 - പാമ്പാക്കുട റീലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ2007 - 08 - ലെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 4,05,000 

10 , 150 
2 43/ 2007 - 08- - ചോറ്റാനിക്കര പഞ്ചായത്തിൽ 

വാ ർ ഡ് നമ്പർ 6 - ൽ മ ങ്ങ ാ ട്ട് താഴ 
കോണോ ത്ത് താഴം തോടിന്റെ പാർശ്വ 
സംരക്ഷണവും ഒരു വി . സി . ബി .യുടെ 
നിർമ്മാണവും - രൂപ 4 ലക്ഷം 

| 10, 000 
3 44/ 2007 - 08 - മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി 

വാർ ഡ് നമ്പർ 17 - ൽ ഇട വാങ്ങി പാടം 
തോടിന്റെ അത്യാവശ്യ പാർശ്വ സംരക്ഷണവും 
കവർ സ്ലാബിന്റെ നിർമ്മാണവും- രൂപ 4 ലക്ഷം 10,000 
45 /2007 - 08 - പാലക്കുഴ പഞ്ചായത്തിൽ 
പുത്തൻപള്ളി പാലത്തിനു സമീപം മാറിക 
വടക്കേപ്പടവ്മുണ്ടകൻ പാടശേഖരത്തിൽ 
പുറപ്പുഴ തോടിന്റെ അത്യാവശ്യ പാർശ്വ 

സംരക്ഷണ ജോലികൾ - രൂപ 6 ലക്ഷം 15, 000 
5 46 / 2007 - 08 - ഉദയപേരൂർ പഞ്ചായത്തിൽ 

വാർഡ് നമ്പർ 2- ൽ ഇടവമ്പാടം മൂഴിയ്ക്കൽ 
തോടിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ രൂപ 6 ലക്ഷം 15,000 
471 2 0 07 - 08 - പൂ തക്ക പഞ്ചാ യ ത്തിൽ 
കുടുമ്പനാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ രൂപ 5 ലക്ഷം 

12 ,500 
48/2007 -08 - ആമ്പല്ലൂർ പഞ്ചായത്ത്കണ്ണങ്കേരി 
താ ഴ ത്ത് ലീ ഡി ങ് ചാ ന ലി ന്റെ യും 
വിസിബിയുടെയും നിർമ്മാണം -രൂപ 5,45,000 13,650 
49 / 2007 - 08 - പാല പ്പുഴ പഞ്ചായത്തിൽ 
കാപ്പിപ്പള്ളി വി. സി. ബി.-യുടെ മേൽഭാഗത്ത് 
പാലക്കുഴകരിമ്പനതോടിന്റെ വള്ളിത്തടം 
മുതൽ കുരു വേലി ത്താഴം വരെയുള്ള 
ഭാഗത്തെ പാർശ്വസംരക്ഷണ ജോലികൾ - 
രൂപ 5 ലക്ഷം 

12 , 500 
50 / 2007- 08 മരട്കുണ്ടന്നൂർബണ്ട് സൂയിസിന്റെ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ രൂപ 2 ലക്ഷം 5,000 
51/ 2007 - 08 - കായനാട് ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തിയുടെഅഭിവൃദ്ധിപ്പെ ടു ത്തൽ 
രൂപ 4 ലക്ഷം 

10 , 000 
11 52 /2007 - 08 - കണ്ടമ്പുഴ ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധ തി യു ടെ അ റ്റ കുറ്റ പ്പ ണി ക ൾ 

രൂപ 5 ലക്ഷം 
12 53 / 2007 - 08 - കുറ്റിപ്പുഴ നമ്പർ 2 - ലിഫ്റ്റ് 

ഇറിഗേഷൻപദ്ധതിയിൽ ചെയിനേജ് 500 മീറ്റർ 
മുതൽ 900 മീറ്റർ വരെയുള്ള ഭാഗത്ത് 
അ ത്യാ വ ശ്യ അ റ്റ കു റ്റ പ്പ ണി ക ൾ - 
രൂപ 6 ലക്ഷം 

15 , 000 
13 54 / 2007 - 08 - തിരു വിലാംചൂഴി ലിഫ്റ്റ് 

ഇറിഗേഷൻ പദ്ധതിയുടെകൂത്തുങ്കൽ റോഡിനു 
സമീപത്തുള്ള പാറപ്പുറത്തുവല്ലം ബ്രാഞ്ചു 
കനാലിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ ജോലികൾ 
രൂപ 6 ലക്ഷം 

| 15 ,000 


55 / 2007 - 08 - ദേശം ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ പമ്പ് ഹൗസിനു സമീപം സൗത്ത് 
ബ്രാഞ്ചിന്റെ അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 5 ലക്ഷം 

12 ,500 
56/ 2 007 - 08 - കടു ങ്ങ ളൂർ പഞ്ചായത്തിൽ 
ഉളിയന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 5 ലക്ഷം 

12 ,500 
- 57/ 2007 - 08 - - കടുങ്ങല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ വെസറ്റ് കടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 5 ലക്ഷം 12 ,500 
58 / 2 007 - 08 - രായമംഗലം പഞ്ചായത്തിൽ 
വെള്ളാരമുകൾ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 4 ലക്ഷം 10,000 
59/ 2007- 08 - വാഴകുളത്തുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തി യു ടെ അ ഭി വ്യ ദ്ധിപ്പെടുത്തൽ - 
രൂപ 4 ലക്ഷം 

16 ,400 
60 / 2007 - 08 - പാലക്കുഴ പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 1- ൽ മറ്റപ്പനത്ത് ക്രോസ് ബാറിന്റെ 
മേൽഭാഗത്ത് നിലപ്പനത്താഴം നിലത്തിനു 
സമീപം കരിമ്പനത്തോടിന്റെ പാർശ്വസംരക്ഷണ 
ജോലികൾ - രൂപ 4 ലക്ഷം 

- 10,000 
61/2007 - 08 - രാമംഗലം പഞ്ചായത്തിൽ കീഴമുറി 
ലിറ്റ് ഇറിഗേഷൻ പദ്ധതിയുടെയും പമ്പ് 
ഹൗ സി ന്റെ യും അറ്റ കു റ്റ പ ണി ക ൾ 
രൂപ 6.55 ലക്ഷം 

16, 400 
62/ 2007 - 08 - പിറവം പഞ്ചായത്തിൽ കളമ്പൂർ 
സൗത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
അത്യാവശ്യ അഭിവൃദ്ധിപ്പെടുത്തൽ ജോലികൾ - 
രൂപ് 4 ലക്ഷം 

| 10 ,000 
63 / 2007 - 08 - പിറവം പഞ്ചായത്തിൽ കക്കാട് 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കനാലിന്റെയും 
പമ്പ് ഹൗസിന്റെയും അഭിവൃദ്ധിപ്പെടുത്തൽ - 
രൂപ 7 ലക്ഷം 

17,500 
64 / 2007 - 08 - പുതുപ്പാടി ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തി യുടെ അറ്റകുറ്റപ്പണികൾ 
- രൂപ 5 ലക്ഷം 

12 ,500 
ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 20, 22 ഇവയ്ക്ക് 
രൂപ 700 + വി. നി., മറ്റുളളവയക്ക് രൂപ 400 + വി . നി. 

- ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതി ക്രമനമ്പർ 
1 മുതൽ 6 വരെ 5 - 2 - 2008 , ക്രമനമ്പർ 7 മുതൽ 11 വരെ 
6- 2 -2008 , ക്രമനമ്പർ 12 മുതൽ 18 വരെ 7 -2 - 2008, ക്രമ നമ്പർ 
19 മുതൽ 23 വരെ 12 - 2 - 2008 . 

- പ്രവൃത്തിയുടെ കാലാവധി - ക്രമനമ്പർ 1- ന് ഒരുമാസം, 
മറ്റുള്ളവയ്ക്ക് 6 മാസം. 

- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ നാലു മാസം വരെയാകുന്നു . കേരള പൊതുമാരാമത്ത് 
വകുപ്പിലെയും ജലവിഭവ വകുപ്പിലെയും ദർഘാസുകളെ 
സംബ ന്ധിച്ച എല്ലാ വ്യവ സ്ഥ കളും ഈ ദർ ഘാ സിനും 
ബാധകമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


10 


12 , 500 


Office of the Executive Engineer, 
M . I. Division , Ernakulam , 
Kakkanadu , Kochi- 30 . 


( Sd .) 
Executive Engineer. 


